28 


PATHANAMTHITTA DISTRICT 


( 3 ) 


Kozhencherry Taluk 


Ref . A5-81222020 . 


25th November 2020 . 


പരസ്യം 


( 1 ) 


നമ്പർ എ5-8505 2020 . 


2020 ഡിസംബർ 9 . 


Notice is hereby given to all whom it may concern 
that A. C. Thomas , Ezhonnil House , Edayaranmula 
Muriyil , Aranmula Village , Kozhencherry Taluk , 
Pathanamthitta District of Kerala State has applied for a 
Legal Heirship Certificate for various purposes due to 
his wife Aleyamma Thomas who died on 3-6-2020 . 

. 
Enquiry conducted through the Village Officer Aranmula 
reveals that the following persons are the legal heirs of 
deceased Aleyamma Thomas . 


കോഴ ഞ്ചേരി താലൂക്കിൽ മല്ല പ്പു ഴ ശ്ശേരി വില്ലേജിൽ 
കാരംവേലി മുറിയിൽ തടത്തേൽ വീട്ടിൽ ആലീസ് എന്നുകൂടി 
പേരുള്ള ഏലിയാമ്മ പി . ജോസഫ് 5-10-2020 - ൽ മ ര ണ 
പ്പെട്ടതിനാൽ ബാങ്ക് അക്കൗണ്ട് തുക അപേക്ഷകന്റെ പേരിൽ 
ലഭി ക്കു ന്ന തിനും മറ്റ് വിവിധ ആവ ശ്യ ങ്ങ ൾക്കായുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന തിനായി പരേതയുടെ 
ഭർത്താവ് ടി , എസ് . തോമസ് സമർപ്പിച്ച അപേക്ഷ യുടെ 
അടിസ്ഥാനത്തിൽ മല്ലപ്പുഴശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
നടത്തിയ അന്വേഷണത്തിൽ നിന്നും പരേതയുടെ അവകാശികൾ 
താഴെപ്പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


SCHEDULE 


Age 


Sl . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


1 


A. C. Thomas 


Husband 


60 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


2 


Suneesh Thomson 


Son 


27 


ടി , എസ് . തോമസ് 


ഭർത്താവ് 


3 


1 


Subin Thomas 


26 


57 


1 ) 


2 


അലൻ തോമസ് 


മകൻ 


26 


4 Christy Susan Thomas 


Daughter 


22 


3 


19 


ആഷ്ടി തോമസ് 

മകൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതയുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 


Objections if any against the issuance of the Legal 
Heirship Certificate in the name of the above said 
persons should be filed in person before the Tahsildar , 
Kozhencherry within 30 days from the date of 
publication of this notice in the Kerala Gazette . Belated 
application and those sent by post will not be 
considered . 


നമ്പർ എ5-7395 2020 . 


2020 നവംബർ 25 . 


Ref . A5-74002020 . 


25th November 2020 . 


കോഴ ഞ്ചരി താലൂക്കിൽ മഴു വേലി വില്ലേജിൽ 
ഇലവുംതിട്ട മുറിയിൽ തെറ്റാരിക്കൽ വീട്ടിൽ പി . ജി . തങ്കപ്പൻ 
4-6-2008 - ൽ മരണപ്പെട്ടതിനാൽ ബാങ്കിൽ പണയപ്പെടുത്തി 
യിരിക്കുന്ന ആധാരം തിരികെ ലഭിക്കുന്നതിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന 
തിനായി പരേതന്റെ ഭാര്യ തങ്കമ്മ തങ്കപ്പൻ സമർപ്പിച്ച അപേക്ഷ 
യുടെ അടിസ്ഥാന ത്തിൽ മെഴുവേലി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിൽനിന്നും പരേതന്റെ 
അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


Notice is hereby given to all whom it may concern 
that Lekha Rajan , P. G. Bhavan , Chenneerkara Village , 
Kozhencherry Taluk , Pathanamthitta District of Kerala 
State has applied for a Legal Heirship Certificate for 
various purposes due to her husband Geo Prince who 
died on 28-9-2020 . Enquiry conducted through the Village 
Officer Chenneerkara reveals that the following persons 
are the legal heirs of deceased Geo Prince . 


SCHEDULE 


ബന്ധം 


Age 


SI . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


1 


തങ്കമ്മ തങ്കപ്പൻ 


ഭാര്യ 


57 


2 


അനുപമ പി . ടി . 


മകൾ 


38 


1 


Lekha Rajan 


Wife 


33 


3 


വിശ്വരൂപൻ പി . ടി . 


മകൻ 


35 


2 


Nevin Geo Prince 


Son 


6 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Objections if any against the issuance of the Legal 
Heirship Certificate in the name of the above said persons 
should be filed in person before the Tahsildar , 
Kozhencherry within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated application 
and those sent by post will not be considered . 


236 


29 


( 5 ) 


Ranni Taluk 


Ref . A5-7599 / 2020 . 


25th November 2020 . 


പരസ്യം 


( 1 ) 


നമ്പർ എ3-6586 2020 . 


2020 ഡിസംബർ 4 . 


Notice is hereby given to all whom it may concern 
that Shamnad S. , Thattaplackal House , Naranganam 
Muriyil , Naranganam Village , Kozhencherry Taluk , 
Pathanamthitta District of Kerala State has applied for a 
Legal Heirship Certificate for various purposes due to his 
Father Shamsudeen Thattaplackal Hanifa who died on 
6-6-2020 . Enquiry conducted through the Village Officer 
Naranganam reveals that the following persons are the 
legal heirs of deceased Shamsudeen Thattaplackal Hanifa . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അയിരൂർ 
വില്ലേജിൽ കോറ്റാത്തൂർ മുറിയിൽ ഇടത്തിൽ വീട്ടിൽ ഏലിയാമ്മ 
കോശി എന്നിവർ മരണപ്പെട്ടിട്ടു ള്ള താണന്നും അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതയുടെ ഭർത്താവ് 
കോശി ഈപ്പൻ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 11-9-2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പേരുപറയുന്നവർ 
മാത്രമാണുള്ളതെന്നും ബോധ്യപ്പെട്ടിരിക്കുന്നു . 


SCHEDULE 


SI . . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


Age 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബം 


1 


Beena Shamsudeen 


Wife 


കമ 
നമ്പർ 


51 


2 


Shamnad S. 


Son 


22 


1 


കോശി ഈപ്പൻ 


ഭർത്താവ് 


83 


3 


A. M. Hannefa Maulavi 


Father 


79 


2 


റെനി കോശി 


മകൻ 


55 


4 . 


Amina Beevi 


Mother 


71 


3 


അന്നമ്മ അലക്സാണ്ടർ 


മകൾ 


52 


4 


വർഗീസ് കോശി 


മകൻ 


49 


5 


ചെറിയാൻ കോശി 


47 


>> 


Objections if any against the issuance of the Legal 
Heirship Certificate in the name of the above said persons 
should be filed in person before the Tahsildar , 
Kozhencherry within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated application 
and those sent by post will not be considered . 


( 6 ) 


Ref . A5-8349 / 2020 . 


25th November 2020 . 


പരേതയുടെ അവകാശികളായി മുകളിൽ പറയുന്നവർ 
മാത മാ ണു ള്ള തെന്ന് കാണിച്ച് ഒരു അന ന്ത രാ വ കാശ 
സാക്ഷ്യ പത അനു വ ദി ക്ക ക്കു ന്ന തിൽ 

ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
റാന്നി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


Notice is hereby given to all whom it may concern 
that Anil G. , Kurumbileth House , Manthuka Muriyil , 
Kulanada Village , Kozhencherry Taluk , Pathanamthitta 
District of Kerala State has applied for a Legal Heirship 
Certificate for various purposes due to his mother 
Indirabhai P. M. who died on 8-10-2020 . Enquiry 
conducted through Village Officer , Kulanada reveals that 
the following persons are the legal heirs of deceased 
Indirabhai P. M. 


നമ്പർ എ3-2493 / 2020 . 


2020 ഡിസംബർ 3 , 


SCHEDULE 


Sl . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


Age 


പത്തനം തിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അയിരൂർ 
വില്ലേജിൽ കാഞ്ഞീറ്റുകര മുറിയിൽ ബിന്ദു നിവാസ് ( തയ്യിൽ ) 
വീട്ടിൽ തങ്കപ്പൻ നായർ എന്നയാൾ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതന്റെ 
ഭാര്യ ഓമനയമ്മ കെ . എസ് . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മു ഖാ ന്തിരം അ ന്വേ ഷ ണം 
നടത്തിയതിൽ ടിയാൻ 26-10-2012 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ള 
താണെന്നും പരേ തന്റെ അനന്തരാവകാശികളായി താഴെ 
പേരുപറയുന്നവർ മാത്രമാണുള്ളതെന്നും ബോധ്യപ്പെട്ടിരിക്കുന്നു . 


1 


Anil G. 


Son 


43 


2 Ajith G. 


41 


22 


3 


Hari K. G. 


37 


22 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 


വയസ് 


ബം 


1 


ഓമനയമ്മ കെ . എസ് . 


ഭാര്യ 


68 


Objections if any against the issuance of the Legal 
Heirship Certificate in the name of the above said persons 
should be filed in person before the Tahsildar , 
Kozhencherry within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated application 
and those sent by post will not be considered . 


2 


ബിന്ദു ബി . നായർ 


മകൾ 


50 


3 


സിന്ധു ബി . നായർ 


42 


4 


മനോജ് ബി . നായർ 


മകൻ 


48 


Taluk Office , , 
Kozhencherry . . 


( Sd ) 
Tahsildar . 


5 


മനു ബി . നായർ 


40 


>> 


Gaz . No. 14 / 2021 / DTP / ( CLR - Supplement ) 


237 


